Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12 / 12 - 14 


सत्यमेव जयते 


GOVERNN 


ക 


കേര 


കാർ 


രള സർക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


28th February 2012 
2012 ഫെബ്രുവരി 28 
9th Phalguna 1933 
1933 ഫാൽഗുനം 9 


നമ്പർ 


PART III 
Health Services Department 


TENDER NOTICE 


ദർഘാസ് പരസ്യം 


നമ്പർ ബി2 - 2145 / 2012 / ജി. മെ . ആ . 


2012 ഫെബ്രുവരി 15 . 


No. A - 146/2012 . 


8th February 2012 . 


Sealed competitive tenders are invited in the 
prescribed form from authorized firms for the calibration of 
Bio -Medical Equipments of Taluk Head Quarters Hospital, 
Thodupuzha. 


Estimate Amount — 1,62,000 . 


Earnest Money Deposit — 1 % . 
Cost of tender form - 500 + 12.5 % VAT. 

Last date and time of sale of tender form 
5 - 3- 2012 at 4 p . m . 

Last date and time of receipt of tender form 
7 -3 -2012 at 12 noon . 

Opening date and time of tender — 7 -3 - 2012 , 3 p. m . 

Further details will be available from the office 
during working hours. 


തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ പുകയില വിരുദ്ധ 
സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെഭാഗമായിസന്ദേശങ്ങളെഴുതിയ 
ഹോർഡിങ്ങുകൾ ( 8 X12 അടി വലുപ്പം- Metal Frame in Flux) 
സ്ഥാപിക്കു ന്ന തിന് മത്സ രാ ടി സ്ഥാ ന ത്തിലുള്ളമുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇതിലേക്കായുള്ള ദർഘാസുകൾ 7 - 3 - 2012 -ാം തീയതി 
ഉച്ചയ്ക്ക് 12 മണിയ്ക്ക് മുമ്പായി ലഭിച്ചിരിക്കേ ണ്ട താ ണ് . 
ഓരോ ദർഘാ സി നോടും കൂടെ നിശ്ചിത മാത്യ ക യിൽ 
എഗ്രിമെന്റും - 500 - ന്റെ ഡിമാന്റ് ഡാം (തൃശ്ശൂർ ജില്ലാ 
മെഡിക്കൽ ഓഫീസറുടെ പേരിൽ എടുത്ത്തൃശ്ശൂർ ബ്രാഞ്ചിൽ 
മാറാവുന്നത്) ഉണ്ടായിരിക്കണം. ഇതിലേക്കായുള്ള ദർഘാസ് 
ഫോറ ങ്ങ ളുടെ വില യായി അസ്സലിന് 300 - 0 വില് ന 
നികുതി പുറമെയും ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങൾ 2 - 3 -2012 -ാം തീയതി മുതൽ 5 -3 - 2012 -ാം തീയതി. 
വൈകിട്ട് 5 മണിവരെ ആ ഫീ സിൽ നിന്നും നേരിട്ട് 
വാങ്ങാവുന്നതാണ്. 

- കൂടു തൽ വിവ ര ങ്ങ ൾ പ്രവർത്തി ദിവ സ ങ്ങ ളിൽ 
ആഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 


Taluk Head Quarters 
Hospital, Thodupuzha . 


(Sd.) 
Superintendent. 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ 
തൃശ്ശൂർ. 

(ആരോഗ്യം) . 


200 


40 


29 - 


പുനർ ദർഘാസ് 

ദർഘാസ് പരസ്യം 
നമ്പർ ജി.- 3740 / 2012 . 2012 ജനുവരി 4. നമ്പർ ജി .- 207 / 2012 . 

2012 ഫെബ്രുവരി 13. 
കോഴി ക്കോട് സർക്കാർ മാനസിക ആരോഗ്യ 

- കോഴി ക്കോട് സർക്കാർ മാന സിക ആരോഗ്യ 
കേന്ദ്രത്തിലെ രോഗികൾക്ക് എൻ. ആർ.എച്ച്. എം .- ൽ നിന്ന് - കേന്ദ്രത്തിലെ ആശുപത്രി വികസന സമിതി യോഗത്തിൽ 
നല്കിയ ഫണ്ട് പ്രകാരം ഈ ആശുപത്രിയിലെ വിവിധ എടുത്ത തീരുമാനപ്രകാരം ആശുപത്രിയിലെ പാചകശാലയിലെ 
വാർഡു ക ളിൽ ഉള്ള രോഗികൾക്ക് ഭക്ഷണം കൊണ്ടു രോഗികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന താഴെ പറയുന്ന 
വ രു ന്ന തി നും പാ ച ക ശാ ല യിൽ ഭക്ഷണം പാകം പാത്രങ്ങൾ ഈയം പൂശാൻ വേണ്ടി ദർഘാസ് ക്ഷണിച്ചു 
ചെയ്യു ന്ന തിനും മറ്റ് ഉപയോഗത്തിനും വേണ്ടി ദർഘാസ് കൊള്ളുന്നു . 
ക്ഷണിച്ചുകൊള്ളുന്നു . 

കമ ഇനം 

അളവ് എണ്ണം 
| കമ ഇനം 

അളവ് എണ്ണം 

നമ്പർ 
നമ്പർ 

ചോറ് വയ്ക്കുന്ന ഉയരം 31 , ഭാരം 65 ", 
സ്റ്റീൽ പ്ലെയിറ്റ് (ഭക്ഷണം 30 സെ . മീ . 200 

ചെമ്പ് 

വ്യാസം- 40 - 1 
നല്കുന്നതിന്) 

കഞ്ഞി വയ്ക്കുന്ന ഉയരം 28 , 
സ്റ്റീൽ ഗ്ലാസ് 200 , 200 

ചെമ്പ് 

ഭാരം 63.500 ” കി. ഗ്രാം 
-- അലുമിനിയം ബക്കറ്റ് 20 , 10 

വ്യാസം- 38 
അലുമിനിയം പാത്രം 

- ചായ ചെമ്പ് 

ഉയരം 27 , 

ഭാരം 30 കി. ഗ്രാം , 
( പിടിയുള്ളത്) 

വ്യാസം- 30 
ടോർച്ച് എൽ. ഇ . ഡി. 

4 കറി ചെമ്പ് 

ഉയരം 25 , 
അരി കോരുന്ന കൊട്ട 

ഭാരം 26 ” കി . ഗ്രാം . 
(മുള) 

വ്യാസം-28 
- കഴുകാനുപയോഗിക്കുന്ന 

പുഴുക്ക് വയ്ക്കുന്ന ഉയരം 27 , 
പൈപ്പ് (1/2 ഇഞ്ച്) 30 മീറ്റർ 7 റോൾ 

ചെമ്പ് 

ഭാരം 35 ” കി. ഗ്രാം , 
ചായ കെറ്റിൽ 10 ലിറ്റർ 9 എണ്ണം 

വ്യാസം- 31 
ഹിന്റാലിയം ഉരുളി 

പുഴുക്ക് വയ്ക്കുന്ന ഉയരം 24 , 
( 100 കി. പാചകം 

ചെമ്പ് 

ഭാരം 30 ” കി. ഗ്രാം , 
ചെയ്യാവുന്നത്) 

( കേടുപാടുകൾ വ്യാസം- 30 

തീർത്ത് ഈയം 
നിര ത ദ വ്യം - 1, 000 എ ടു ക്കേണ്ട വിലാസം : 

പൂശാൻ) 
സൂപണ്ട്, ഗവൺ മെന്റ് മാന സി കാരോഗ്യ 
കേന്ദ്രം, കോഴിക്കോട്- 16 . 

നിര ത ദ വ്യം - 1, 000 എ ടു ക്കേണ്ട വിലാസം 

സൂപണ്ട്, ഗവ . മാ ന സി കാ രോഗ്യ കേന്ദ്രം, 
ദർഘാസ് ഫോറത്തിന്റെ വില : 

കോഴിക്കോട്- 16 . 
ഒറിജിനൽ 400 + 12.5 % വാറ്റ്. 

ദർഘാസ് ഫോറത്തിന്റെ വില : 
ഡ്യൂപ്ലിക്കേറ്റ്- 200 + 12.5 % വാറ്റ്. 

ഒറിജിനൽ " 400 + 12 .5 % വാറ്റ്. 
ദർ ഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 

- ഡ്യൂപ്ലിക്കേറ്റ് 200 + 12.5 % വാറ്റ്. 
സമയവും - 1- 3 - 2012 മുതൽ 3 - 3 - 2012 , 4 മണിവരെ. 

ദർ ഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 
- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 

സമയവും - 6 - 3 - 2012 മുതൽ 8 - 3 - 2012 ഉച്ചയ്ക്ക് 3 മണിവരെ. 
സമയവും- 5-3- 2012 വൈകുന്നേരം 3 മണി. 

ദർഘാസ് സ്വീക രിക്കുന്ന അവ സാന തീയ തിയും 

സമയവും- 9- 3 -2012 വൈകുന്നേരം 3 മണി. 
-- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 6 - 3 - 2012 
രാവിലെ 11 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 9- 3- 2012 

വൈകുന്നേരം 4 മണി. 
- ദർഘാസിനൊപ്പം കേരള സർക്കാർ മുദ്രപ്രതത്തിൽ ഉടമ്പടി 

- ദർഘാസിനൊപ്പം കേരള സർക്കാർ മുദ്രപത്രത്തിൽ ഉടമ്പടി 
സമർപ്പിക്കേണ്ടതാണ്. മാതൃകാ ഫോറം ദർഘാസ് ഫോറത്തിന്റെ 

സമർപ്പിക്കേണ്ടതാണ്. മാതൃകാ ഫോറം ദർഘാസ് ഫോറത്തിന്റെ 
അവസാന താളിൽ കാണുന്നതാണ്. ദർഘാസിനൊപ്പം ഉടമ്പടി 

അവസാന താളിൽ കാണുന്നതാണ്. ദർഘാസിനൊപ്പം ഉടമ്പടി 
കരാറോ നിരതദ്രവ്യമോ ഉൾപ്പെടുത്താത്തപക്ഷം ദർഘാസുകൾ 

കരാറോ നിരതദ്രവ്യമോ ഉൾപ്പെടുത്താത്തപക്ഷം ദർഘാസുകൾ 
നിരസിക്കുന്നതായിരിക്കും. 

നിരസിക്കുന്നതായിരിക്കും. 
- ദർഘാസുകളും പരസ്യലേലവും യാതൊരു കാരണവും 

ദർഘാസുകളും പരസ്യലേലവും യാതൊരു കാരണവും 
കാണിക്കാതെ തള്ളിക്കളയാനോ നീട്ടിവെയ്ക്കാനോ ഉള്ള 

കാണിക്കാതെ തള്ളിക്കളയാനോ നീട്ടിവെയ്ക്കാനോ ഉള്ള 
പരിപൂർണ്ണ അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ പരിപൂർണ്ണ അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. 

വിവരങ്ങൾക്ക്ഓഫീസുമായി ബന്ധപ്പെടുക. 


- 1 


, , 


ഗവൺമെന്റ് മാനസിക 
ആരോഗ്യകേന്ദ്രം, കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ഗവൺമെന്റ് മാനസിക 
ആരോഗ്യകേന്ദ്രം, കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


